O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 16 
Tuesday , 16th November 2021 


1943 കാർത്തികം 25 


1197 വൃശ്ചികം 1 
1st Vrischikam 1197 


25th Karthika 1943 


വാല്യം 10 


നമ്പർ 


45 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12086 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 1141321 


08-11-2021 


അനന്തരാവകാശ 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അഖിൽ എസ് മലമേശ്ശേരിൽ തുവയൂർ 
വടക്ക് , ഏറത്ത് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഏറത്ത് വില്ലേജിൽ പരേതൻറെ അച്ഛൻ ശാന്തകുമാരൻനായർ , മലമേശ്ശേരിൽ , തുവയൂർ വടക്ക് , ഏറത്ത് , 
ബോധിപ്പിച്ച അപേക്ഷ ഏറത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടയാളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് മൈനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അഞ്ജിത വി പിള്ള 


ഭാര്യ 


24 


2 


മാധവ് അഖിൽ 


മകൻ 


1 1/2 


3 


സുഭദ്രകുമാരി.ജെ 


മാ താ വ് 


56 


നമ്പർ സി 2 11415/21 


08-11-2021 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചുപോയ 

രവെ അന്തരിച്ചുപോയ പി . ഗണേഷ് ഉണ്ണിത്താൻ 
ശോഭാലയം , പുതുശ്ശേരിഭാഗം , ഏറത്ത് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏറത്ത് വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭനകു മാരി ബി , 
ശോഭാലയം , പുതുശ്ശേരിഭാഗം , ഏറത്ത് , ബോധിപ്പിച്ച അപേക്ഷ ഏറത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭനകുമാരി ബി 


ഭാര്യ 


54 


2 


അശ്വതി എസ് 


മകൾ 


31 


3 


നിശാന്ത് ജി 


| മകൻ 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12087 


Revenue Department 


16th November 2021 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി2-10799 / 2021 


06-10-2021 


അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ജി ചാക്കോ മങ്ങാരം മുറിയിൽ 
വാലുതുണ്ടിൽ ( വിൽസ് ഭവൻ , വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം വില്ലേജിൽ പരേതൻറെ മകൻ വിൽസൺ വി സി , , ബോധിപ്പിച്ച അപേക്ഷ 
പന്തളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ ഭാര്യ മുൻപിന്നാലെ മരണപെട്ടുപോയിട്ടുള്ളതാണ് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| 


സാലി മാത്യ 


മകൾ 


65 


2 


ആലീസ് മത്തായി 


മകൾ 


61 


3 


വിൽസൺ വി സി 


മകൻ 


57 


4 


| എൽസി മാത 


| മകൾ 


54 


നമ്പർ : സി2-1110412021 


06-10-2021 


അപേക്ഷ 


അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ രാജൻ നായർ കുന്നിട മുറിയി 
ൽ ഇളംകുളത്ത് പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏനാദിമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ വത്സലകുമാരി റ്റി , , ബോധിപ്പിച്ച 

ഏനാദിമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


വത്സലാകുമാരി റ്റി 
| രാഹുൽരാജ് ആർ 


2 


മകൻ 


40 


3 


രാജേശ്വരി വി 


മകൾ 


36 


നമ്പർ : സി2-10596 / 2021 


04-10-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12088 


KERALA GAZETTE 


Part III 


അപേക്ഷ 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി റ്റി സുകുമാരൻ പന്നിവിഴ മുറിയിൽ പുത്തൻ 
വീട്ടിൽ തെക്കേതിൽ വീട്ടിൽ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതൻറെ മകൻ ഭുവനേന്ദ്രൻ എ എസ് , , ബോധിപ്പിച്ച 

അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


34 


2 


മഹേശ്വരൻ എ എസ് 
ഭുവനേന്ദ്രൻ എ എസ് 
വൈശാഖൻ എ എസ് 


| മകൻ 


32 


3 


| മകൻ 


26 


നമ്പർ : സി2-109552021 


06-10-2021 


അപേക്ഷ 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഐസക്ക് ഡാനിയേൽ കരുവാറ് 
റ മുറിയിൽ കുന്നുതറ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ മകൻ വില്യം ഐസക്ക് , , ബോധിപ്പിച്ച 

പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


45 


2 


| മകൾ 


43 


അച്ചാമ്മ ഐസക്ക് 
| ആനി ഐസക്ക് 
| റേച്ചൽ ഐസക്ക് 
| വില്യം ഐസക്ക് 


3 


മകൾ 


41 


4 


മകൻ 


38 


നമ്പർ : സി2-11005 / 2021 


07-10-2021 


അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജി പി വർഗ്ഗീസ് ഏഴംകുളം മുറിയിൽ 
പാലവിളയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ഏഴംകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്നമ്മ വർഗ്ഗീസ് , , ബോധിപ്പിച്ച അപേക്ഷ ഏഴംകുളം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 22-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12089 


Revenue Department 


16th November 2021 


ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


75 


അന്നമ്മ വർഗ്ഗീസ് 
നിഷ ബിജു ജോൺ 


2 


മകൾ 


47 


നമ്പർ : സി2-9958 / 2021 


06-10-2021 


അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരസ്വതി കുറുമ്പകാര മുറിയിൽ ചിറ്റ 
ർ മുരുപ്പേൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ഏനാദിമംഗലം വില്ലേജിൽ പരേതയുടെ മകൾ രതി , , ബോധിപ്പിച്ച അപേക്ഷ ഏനാദിമംഗലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13 
05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഉഷ എസ് 


മകൾ 


56 


2 


രതി 


| മകൾ 


52 


3 


സുധ എസ് 


മകൾ 


50 


4 


രഘു ജി 


| മകൻ 


46 


5 


രമണി എസ് 


മകൾ 


39 


| 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12090 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ സി 2 1211221 


11-11-2021 


അനന്തരാവകാശ 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റജി ഏബ്രഹാം , ആനാംകോട്ട് പുത്തൻ 
വീട് , ഐയ്ക്കാട് , കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷേർളി റെജി , ആനാംകോട്ട് പുത്തൻ 
വീട് , ഐയ്ക്കാട് , കൊടുമൺ , ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷേർളി റെജി 


ഭാര്യ 


55 


2 


റിജോ റെജി 


മകൻ 


31 


3 


റിനോ റെജി 


| മകൾ 


28 


No : C2 12544121 


11-11-2021 


Notice is hereby given to all to whom it may be concern that Sosamma Varghese , Kalluvilayathil , Kodumon East P.O , 
Angadickal Village , Adoor Taluk , Pathanamthitta District of Kerala State has filed an application of a legal heirship 
certificate for obtaining pension benefits in respect of the legal heirs of late M.V.VARGHESE Kalluvilayathil , Kodumon East 
P.O , Angadickal Village , Adoor Taluk , Pathanamthitta District of Kerala State who expired on 30-05-2021 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late 
M.V.VARGHESE . that it is proposed to issue a legal heirship certificate according to this to the applicant . Parents of the 
deceased are 

Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above sai 
d members for receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed 
in person before the Tahasildar , Adoor within 30 days from the date of publication of this notice in the Kerala Government 
Gazette . Belated applications and those sent by post will not be considered . 


no more . 


SCHEDULE 


SI.No 


Relationship with the Deceased 


Age 


1 


Name of the Legal Heirs 
Sosamma Varghese 

- 
Thomas Varghese 


Wife 


74 


2 


Son 


53 


3 


Suja Jacob 


Daughter 


51 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12091 


Revenue Department 


16th November 2021 


4 


Suma Mathew 


Daughter 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12092 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 -11000 | 2021 


08-10-2021 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രൻ നായർ കെ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുമൺ 
വില്ലേജിൽ പരേതൻറെ മകൾ രേഖാദേവി ആർ , കൊടുമൺ മുറിയിൽ കുളഞ്ഞിയിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ 
കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-06-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും മരണമടഞ്ഞിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| രേഖാദേവി ആർ 


മകൾ 


43 


നമ്പർ : സി 2 -9994 1 2021 


12-10-2021 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ ബാലൻ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏറത്ത് വില്ലേജിൽ 
പരേതൻറെ ഭാര്യ സി എ സുശീല , ഏറത്ത് മുറിയിൽ പതിവിളയിൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ കടമ്പനാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24 
12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുശീല സി എ 


ഭാര്യ 


62 


2 


| ബെച്ച ബി 


മകൻ 


29 


3 


ബിന്ദുജ എസ് 


മകൾ 


28 


നമ്പർ : സി 2 -11123 | 2021 


12-10-2021 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രതീഷ് ജി എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടമ്പനാട് 
വില്ലേജിൽ പരേതൻറെ ഭാര്യ മിനി വി പി , കടമ്പനാട് വടക്ക് മുറിയിൽ രതീഷ് ഭവനം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12093 


Revenue Department 


16th November 2021 


കടമ്പനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മിനി വി പി 


ഭാര്യ 


49 


2 


അക്ഷയ് രതീഷ് 


മകൻ 


25 


3 


അഞ്ജലി രതീഷ് 


| മകൾ 


23 


4 


പൊന്നമ്മ 


മാതാവ് 


70 


നമ്പർ : സി2-11192 1 2021 


12-10-2021 


അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിശ്വൻ പി എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

കടമ്പനാട് 
വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭ വിശ്വൻ , മണ്ണടി മുറിയിൽ ചിത്തിര വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കടമ്പനാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08 
05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സിബ 


ഭാര്യ 


52 


2 


അഞ്ചു വിശ്വൻ 


മകൾ 


23 


No : C2-109052021 


16-10-2021 


Notice is hereby given to all to whom it may be concern that B Ajitha , Sabari , Konnamankara , AdoorP 0 , adoor 
Village , Adoor Taluk of Pathanamthitta District has filed an application of a legal heirship certificate to produce before 
various purposes in respect of the legal heirs of late Vasudevan Ravindran who expired on 26-08-2021 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late Vasudevan 
Ravindran . that it is proposed to issue a legal heirship certificate according to this to the applicant . Hence , it is propose 
d to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . objections , 
if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , Adoor within 
30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications and those sent 
by post will not be considered . 


SCHEDULE 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12094 


KERALA GAZETTE 


Part III 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


b Ajitha 


Wife 


51 


2 


Ravindran Regeth 


Son 


33 


3 


Ravindran Rajin Kumar 


Son 


29 


4 


Ravindran Ajin Kumar 


Son 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12095 


Revenue Department 


16th November 2021 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 11327/21 


08-11-2021 


അ 


o 


അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ വി മാത്യു ബെഥേൽ ഹൗസ് , ഏഴംകുള 
എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഏഴംകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ ലില്ലികുട്ടി മാത്യു , ബെഥേൽ ഹൗസ് , ഏഴംകുളം , ബോധിപ്പിച്ച അപേക്ഷ ഏഴംകുളം 
വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 09-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


68 


2 


മകൾ 


43 


ലില്ലികുട്ടി മാത 
നിജി എൻ മാതൃ 
നിജു എൻ മാത്യ 
ജിബി മാത്യ 


3 


മകൻ 


40 


4 . 


| മകൾ 


37 


No : C2 11146/21 


08-11-2021 


Notice is hereby given to all to whom it may be concern that Sreelatha M.S Amal Bhavanam , Pongalady , Paranthal 
P.O , Pandalam Thekkekara , Panthalam - Thekkekkara Village , Adoor Taluk of Pathanamthitta District has filed an application 
of a legal heirship certificate to produce before bank in respect of the legal heirs of late K.Kuttan Nair , Amal 
Bhavanam , Pongalady , Paranthal P.O , Pandalam Thekkekara who expired on 16-05-2021 and that it has been reported to this 
office that the persons named in the scheduled below are the legal heirs of the said late K.Kuttan Nair . that it is proposed 
to issue a legal heirship certificate according to this to the applicant . Parents of the deceased are no more . Hence , it i 
s proposed to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . 
objections , if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , 
Adoor within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications 
and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


| Sreelatha.M.S 


Wife 


47 


2 


Arun K Nair 


Son 


27 


3 


Amal K Nair 


Son 


23 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12096 


KERALA GAZETTE 


Part III 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.16 04:45:06 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


